| Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


- 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No . KL/ TV ( N )/634/2015-17 


- 


ETT E 


GOVERN 


കരള 


കാർ 


രള സർക്ക 
MENT OF 


CRALA 


പ 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ഫെബ്രുവരി 16 
| 16th February 2016 

1191 കുംഭം 3 
3rd Kumbham 1191 
- 1937 മാഘം 27 
27th Magha 1937 


Vol . V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 

Pathanapuram Taluk 


പരസ്യം 


നമ്പർ ബി5 - 378 / 2016 (1 ). 


- 2016 ജനുവരി 14 . 


- പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വടക്കേക്കര വില്ലേജിൽ 
മുൻ സർവെ 2318 / 4- ൽപ്പെട്ട 03.00 ആർസും, 2319 / 8- ൽപെട്ട 
01. 05 ആർസും ഉൾപ്പെടെ 04.05 ആർസ് ഭൂമി 19440 -ാം നമ്പർ 
തണ്ടപ്പേരിൽ ടി വില്ലേജിൽ പഴവീട്ടിൽ വടക്കതിൽ ശങ്കരൻ 
പേരിൽ ഉണ്ടാ യി രു ന്നതും നാളത് ടി സ്ഥലം ബ്ലോക്ക് 
നമ്പർ 01 - ൽ 541 / 1- ൽ ഉൾപ്പെട്ടു വരുന്നതുമാണ്. ടി സ്ഥലം 
അന്യം നിൽപ് ഭൂമി യായി സർക്കാർ ഏറ്റെടു ക്കു ന്ന തിന് 
തീരുമാനിച്ചിരിക്കുന്നു . ആയത് സംബന്ധിച്ച് ആക്ഷേപം 
ഉള്ളവർ ബന്ധപ്പെട്ട അവകാശ രേഖകൾ സഹിതം 15 - 2 - 2016 -ാം 
തീയതിക്ക് മുമ്പ് പത്തനാപുരം തഹശീൽദാർക്ക് അപേക്ഷ 
സമർപ്പിക്കേണ്ടതാണ്. 


താലൂക്കാഫീസ്, 
പത്തനാപുരം. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


